


9141711111 


0). പ്രദീപ്‌ ചന്ദ്രന്‍ 


മ്പതുകളില്‍ സാധാരണ ഒരു മുക്കുവ 
ഗ്രാമം മാത്രമായിരുന്നു നീണ്ടകര. പി 
ന്നീട്‌ കേരളത്തിന്റെ മത്സ്യബന്ധന 
ഹബ്ബായി അത്‌ മാറി. എങ്ങനെയാണ്‌ 
നീണ്ടകര ആ പദവിയിലേക്ക്‌ എത്തി 
ച്ചേര്‍ന്നത്‌. അത്‌ അറിയണമെങ്കില്‍ ആദ്യം നീണ്ട 
കര എന്തായിരുന്നു എന്ന്‌ അറിയണം. അതിന്റെ 
ചരിത്രം അറിയണം. പട്ടിണിക്കാരും നിരക്ഷരരും 
തിങ്ങിനിറഞ്ഞിരുന്ന, കാറും കോളും അടങ്ങുമ്പോള്‍ 
മാത്രം വഞ്ചിയിറക്കി അന്നത്തിന്‌ വക തേടുന്ന 
മുക്കുവര്‍ ജീവിച്ചിരുന്ന കടപ്പുറം. തോണി തുഴഞ്ഞു 
പോകുന്ന കണവനെ കടലമ്മ കൊണ്ടുപോകുമോ 
എന്ന്‌ ഭയന്ന്‌ ഉറക്കം പോലുമില്ലാതിരുന്ന കറുത്തമ്മ 
മാരുടെ കടലോരം. 

കൊള്ളിമീനുകള്‍ നിറഞ്ഞ ആകാശം സുൂര്യകിര 
ണങ്ങളുടെ അകമ്പടിയോടെ എങ്ങനെ ഉദിച്ചുയരുന്ന 
വോ അതുപോലെ മാന്ത്രികവടി വീശിയാലെന്ന പോ 
ലെയാണ്‌ നീണ്ടകര കേരളത്തിന്റെ മത്സ്യബന്ധന 
കലവറയായി മാറുന്നത്‌. അതിന്‌ ബീജാവാപം ചെയ്യ 
ത്‌ നോര്‍വേ എന്ന കൊച്ചുരാജ്യവും. ലോകമഹായുദ്ധ 
ത്തിന്റെ കെടുതികള്‍ ഏറെ അനുഭവിച്ചറിഞ്ഞ നോര്‍ 
വേ ഉയര്‍ന്ന മാനവികതയും ജനാധിപത്യ അവബോ 
ധവും പേറിയ സ്മാന്‍ഡിനേവിയന്‍ രാജ്യങ്ങളിലൊ 
ന്നായിരുന്നു. 

ലോകയുദ്ധത്തിന്റെ കെടുതികളില്‍ തകര്‍ന്നടി 
ഞ്ഞ മറ്റ്‌ ദരിദ്രരാഷ്ടങ്ങളെ സഹായിക്കണമെന്ന ചിന്ത 
ചരിത്രമുറങ്ങുന്ന ഈ നാട്ടിലെ ഭരണാധികാരികള്‍ക്ക്‌ 
ഉണ്ടായത്‌ സ്വാഭാവികം മാത്രം. ഇതേതുടര്‍ന്ന്‌ അവി 
കസിത രാജ്യങ്ങള്‍ക്കായുള്ള നോര്‍വീജിയന്‍ സഹാ 
യം എന്ന പേരിലുള്ള നോര്‍വീജിയന്‍ ഫനണ്ടേഷന്‍ 
ഫോര്‍ അസിസ്റ്റന്‍സ്‌ ടൂ അണ്ടര്‍ ഡെവലപ്മെന്റ്‌ 
കണ്‍ട്രീസ്‌ - എന്ന ഫണ്ടിന്‌ അവിടുത്തെ നിയമനിര്‍ 
മ്മാണ സഭയായ സ്സറ്റോര്‍ട്ടിംഗ്‌ രൂപം നല്‍കി. മത്സ്യ 
ബന്ധന മേഖലയിലെ സഹായത്തിനായി കുറി വീണ 
ത്‌ കൊച്ചുകേരളത്തിന്റെ തെക്കേയറ്റത്തെ ചെറിയ 
ഗ്രാമമായ നീണ്ടകരയ്ക്ക്‌. അഷ്ടമുടിക്കായല്‍ അറബിക്കട 
ലുമായി സംഗമിക്കുന്ന ശക്തികുളങ്ങര-നീണ്ടകര ഭാ 
ഗം ഇതിന്‌ ഏറെ അനുയോജ്യമാണെന്ന്‌ നോര്‍വേ 
സംഘം കണ്ടെത്തി. ഇതോടെ മറ്റൊരു സാമൂഹ്യവിപ്ല 
വം രൂപമെടുക്കുകയായിരുന്നു. 

നീണ്ടകരയും ശക്തികുളങ്ങരയും ലോകമത്സ്യവ്യവ 
സായ്ഭൂപടത്തില്‍ സ്ഥാനം പിടിച്ചു. പ്രദേശം “കൊച്ച 
മേരിക്ക'യായി മാറി. വല്ലപ്പോഴും മാത്രം അടുപ്പ്‌ പുക 
ഞ്ഞിരുന്ന മേഖലയില്‍ നിന്ന്‌ വറുതി വിട്ടൊഴിഞ്ഞു. 
ജീവിതം സമ്പല്‍ സമുദ്ധമായി. വിദ്യാഭ്യാസ മേഖല 
യിലെ പുരോഗതി കൂടിയായപ്പോള്‍ ജനസമൂഹത്തി 
ന്റെ സാമ്പത്തികാടിത്തറ മെച്ചമായി. കണവയും കൊ 
ഞ്ചും വിദേശികളുടെ തീന്‍മേശയില്‍ സ്ഥാനംപിടിച്ച 
തോടെ ഡോളര്‍ ഇങ്ങോട്ടേക്ക്‌ ഒഴുകാന്‍ തുടങ്ങി. 
ശക്തികുളങ്ങരയുടെ സുവര്‍ണ നാളുകളായിരുന്നു 
അത്‌. ചെറ്റക്കുടിലുകള്‍ക്ക്‌ പകരം ബഹുനില സൌഈധ 
ങ്ങള്‍ ഉയര്‍ന്നുപൊങ്ങി. നാടന്‍വള്ളത്തില്‍ നിന്ന്‌ 
യന്ത്രവല്‍കത മത്സ്യബന്ധനത്തിലേയ്ക്ുള്ള മാറ്റം 
അതിശയകരമായിരുന്നു. പഴമക്കാര്‍ മൂക്കില്‍ വിരല്‍ 
വച്ചുകൊണ്ടാണ്‌ അതിനെ നോക്കികണ്ടത്‌. 

1953 ഏപ്രില്‍ 19 കൊല്ലത്തിന്‌, പ്രത്യേകിച്ച്‌ 
ശക്തികള ഇനു രിവാസികള്‍ക്ക്‌ വലിയൊ 















ക്കം 


ത (4)1911:)1൨ 






നിണകരമാനി 


കളും കുട്ടികളും അടങ്ങുന്ന വന്‍ ജനസഞ്ചയം ഹൃദ്യ 
മായ വരവേല്‍പ്പാണ്‌ നോര്‍വേ സംഘത്തിന്‌ നല്‍കി 
യത്‌. ആയിരങ്ങളാണ്‌ നീണ്ടകരയില്‍ തടിച്ചുകൂടിയ 
ത്‌. അന്ന്‌ തിരുവിതാംകൂറിലെ ആകെ ജനസംഖ്യ 
70,000 മാത്രമാണെന്നോര്‍ക്കണം. 
എന്ന നോര്‍വേക്കാരനായിരുന്നു പ്രോജക്ട്‌ ഡയറക്ടര്‍. 
അദ്ദേഹത്തിന്റെ നേതൃത്വത്തില്‍ ഒരു സിവില്‍ 
എന്‍ജീനിയര്‍, സാമ്പത്തിക ശാസ്ത്രജ്ഞന്‍, മത്ധ്യബ 
ന്ധനത്തില്‍ വിദഗ്ധ പരിശീലനം നേടിയ ഫിഷറീ 
സ്‌ ലീഡര്‍, ഒരു അസിസ്റ്റന്റ്‌ എന്നിവരടങ്ങുന്ന ദൌത്യ 
സംഘം ഓസ്ലോയില്‍ നിന്നും നീണ്ടകരയിലെത്തി. 

30 അടി നീളത്തില്‍ അഞ്ചു പേര്‍ കയറാവുന്ന 
കൊച്ചുവള്ളവും 40 അടി നീളവും 1! തുഴക്കാരുമുള്ള താ 
ങ്ങു വള്ളവുമാണ്‌ ഭൂരിഭാഗം മുക്കുവരും ഉപയോഗിച്ചിരു 
ന്നത്‌. താഞ്ങവലയും ചൂണ്ടകളുമായിരുന്നു കൈ 
മുതല്‍. ഉള്‍നാടന്‍ മത്സ്യബന്ധനം പ്രധാനമായും ചീന 
വലയെ ആശ്രയിച്ചും. പരമ്പരാഗത വള്ളങ്ങളില്‍ 
എന്‍ജിന്‍ ഘടിപ്പിച്ച്‌ യന്ത്രവല്‍ക്കുത മത്സ്യബന്ധനം 
സാധ്യമാക്കാന്‍ കഴിയില്ലെന്ന്‌ നോര്‍വേ സംഘത്തി 
ന്‌ മനസിലായി. ഗവേഷണങ്ങള്‍ക്ക്‌ ശേഷം 
ഇപ്പോള്‍ മത്സ്യബന്ധനത്തിന്‌ ഉപയോഗിക്കുന്ന തര 
ത്തിലുള്ള ബോട്ട്‌ നോര്‍വേയിലെ. യാര്‍ഡില്‍ തയ്യാറാ 
ക്കി. അടിഭാഗം പരന്ന (ഏരാവ്‌ ) ബോട്ടായിരുന്നു 
അത്‌. 1958 ആയപ്പോഴേക്കും നൂറോളം തദ്ദേശീയ 
രായ മത്സ്യത്തൊഴിലാളികള്‍ക്ക്‌ നോര്‍വേ സംഘം 
പരിശീലനം നല്‍കിക്കഴിഞ്ഞു... പരിശീലനം കഴി 
ഞ്ഞ ചിലരെ അടുത്ത ബാച്ചിനെ പരിശീ 
ലിപ്പിക്കാന്‍ നിയോഗിച്ചു. മറള്ളവരെ 
യന്ത്രവല്‍കൃത ബോട്ടുകളിലെ സ്രാങ്കായും 
മറ്റും നിയോഗിച്ചു. ബോട്ടിനും എന്‍ജിനും 
വലയ്ക്ം സബ്‌സിഡി നല്‍കി തുടങ്ങിയ 
തോടെ കൂടുതല്‍ പേര്‍ ഇതില്‍ ആകൃഷ്ട 
രായി മുന്നോട്ടുവന്നു. 1958 ഏപ്രില്‍ 25ന്‌ 
പദ്ധതി പ്രദേശത്ത്‌ നോര്‍വേയില്‍ നി 
ന്നെത്തിച്ച ബോട്ട്‌ നീറ്റിലിറക്കിയത്‌ 
അന്നത്തെ പ്രധാന മന്ത്രി ജവഹര്‍ലാല്‍ 
നെഹ്റുവായിരുന്നു. തീരദേശമാകെ 
ഉത്സവത്തിലാറാടിയ ദിനമായിരുന്നു 
അന്ന്‌. 

26, 30, 35 അടി നീളമുള്ള മീഡിയം 
ബോട്ടുകള്‍ കടലിലൂടെ അങ്ങോട്ടുമിങ്ങോ 
ം സഞ്ചരിക്കുന്നത്‌ തീരദേശവാസികള്‍ 
കണ്‍കുളിര്‍ക്കെ കണ്ടു. ചാളയും മത്തിയും , 
അയലയും മാത്രമല്ല കിളിമീനും സ്രാവും ചൃ, 
ആവോലിയും കണവയും കൊഞ്ചുമൊ 
ക്കെ ബോട്ടുകളില്‍ തുള്ളിച്ചാടി കിടക്കുന്ന 
ത്‌ അവിശ്വസനീയതയോടെയാണ്‌ 
മത്സ്യത്തൊഴിലാളികള്‍ നോക്കികണ്ടത്‌. 
അത്ഭുതങ്ങള്‍ അവിടം കൊണ്ടും അവസാ 
നിച്ചില്ല. മത്സ്യം സംസ്ൃരിച്ച്‌ വിപണനം 
നടത്തുന്നതിനായി ശീതീകരണപ്പാന്റം 
സ്റ്റോറേജ്‌ സൌകര്യങ്ങളും ലഭ്യമാക്കുക 
യായിരുന്നു പ്രോജക്ടിന്റെ രണ്ടാംഘട്ടം. 

1953ല്‍ ഇതിനുവേണ്ട സ്ഥലം 
കണ്ടെത്തിയെങ്കിലും 55ലാണ്‌ നിര്‍മ്മാ 
ണം ആരംഭിച്ചത്‌. രണ്ട്‌ ഏക്കര്‍ വിസ്ത്രതി 
ി ത്ത ന, സൂക്ഷിക്കുന്ന 
ംവിധാനത്തോ 


ങ്ങ 





ഡി എച്ച്‌ ലുണ്ട്‌ 








്്്ത്ത്ത്തു 


[ച 8174 





നീണ്ടകര കടലോരം കേരളത്തിന്റെ 
മത്സ്യബന്ധന ഹബ്ബായി മാറിയ 
'വികസനവിപ്പവ' ത്തെക്കുറിച്ച്‌... 


കൊല്ലം കമ്പോളം 50 വര്‍ഷം മുമ്പ്‌. ഇന്നത്തെ പായിക്കട റോഡ്‌ 


ടുകൂടിയ മുറികള്‍, പച്ചമത്സ്യം സംഭരിക്കുന്നതിനുള്ള 
അറകള്‍, മത്സ്യം സുൂക്ഷിക്കുന്നതിനുള്ള സംവിധാനം, 
സംസ്മരണശാല എന്നിവ ഉള്‍പ്പെട്ടിരുന്നു. പ്രതിദിനം 
25 ടണ്‍ ഐസ്‌ ഉല്ലാദിപ്പിക്കുന്നതിനാണ്‌ ലക്ഷ്യമിട്ടി 
രുന്നത്‌. 

വിദൂര മേഖലകളില്‍ മത്സ്യം എത്തിക്കാനായി ശീ 


തീകരണ സംവിധാനമുള്ള നാല്‌ ഇന്‍സുലേറ്റഡ്‌ വാ 


നുകള്‍ നോര്‍വേയില്‍ നിന്ന്‌ കൊല്ലത്തെത്തിച്ചു. രണ്ട്‌ 


ടണ്‍ മത്സ്യം സംഭരിക്കാന്‍ ശേഷിയുള്ളവയായിരുന്നു 
ഇവ. 1958 ആയപ്പോഴേക്കും മറ്റ്‌ രണ്ട്‌ വാനുകള്‍ കൂടി 


ഇവിടേക്ക്‌ കൊണ്ടു വന്നു. തുടര്‍ന്നാണ്‌ ഇന്‍സുലേറ്റഡ്‌ 


വാനുകളില്‍ വിദൂരപ്രദേശങ്ങളില്‍ മത്സ്യം എത്തിക്കാ 
നാരംഭിച്ചത്‌. 

ശീതീകരിച്ച്‌ മത്സ്യം സംസൃരിക്കുന്നത്‌ 1957 
സെപ്റ്റംബറോടെയാണ്‌ ആരംഭിച്ചത്‌. പ്രജനനകാല 


മായ നവംബര്‍, ഡിസംബര്‍ മാസങ്ങളില്‍ 15 മെട്രിക്‌ 


ടണ്ണോളം മത്തിച്രാള) ബോട്ടുകളില്‍ നിന്ന്‌ വാങ്ങിയ 
ശേഷം ഇവ സംസൃരിക്കുകയും അവ മദിരാശിയിലേ 
ക്ക്‌ കയറ്റി അയയ്ക്കുകയും ചെയ്യു. മദ്രാസ്‌ പ്രവിശ്യ 
യില്‍പ്പെട്ട, തിരുവനന്തപുരത്തോട്‌ അടുത്തു കിടക്കുന്ന 
സ്ഥലങ്ങളിലേക്കും വില്ലനയ്ക്കായി കൊണ്ടു പോയി. 
ഇതോടെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മത്സ്യം 
ഫ്രഷായി എത്തിത്തുടങ്ങി. 

മത്സ്യം പിടിക്കാനും ഉണക്കാനും കയറ്റി അയയ്ക്കാ 
നും മാത്രമായുള്ള വികസനമല്ല നോര്‍വേ സംഘം മന 
സില്‍ കണ്ടത്‌. ദരിദ്രരായ മത്സ്യത്തൊഴിലാളി സമൂഹ 


ക്‌ 
പാ നാ വ്തി ഡി എച്ച്‌ ത്ത 


ിണ്ടകരയില്‍ നല്‍കിയ സ്വീകരണം 


ലി 
ചി 





_ നില്‍ക്കുന്നത്‌. 


ത്തിന്റെ സര്‍വതോന്മുഖമായ വികസനമാണ്‌ അവര്‍ 
ആസൂത്രണം ചെയ്യത്‌. ചെളിക്കുണ്ടിലാഴ്‌ന്നു കിടക്കു 
ന്ന മനുഷ്യനെ കൈപിടിച്ചുയരത്തുന്നത്‌ സാമൂഹ്യ 
നവോത്ഥാനമാണെങ്കില്‍ എല്ലാ അര്‍ത്ഥത്തിലും ഇന്‍ 
ഡോ-നോര്‍വീജിയന്‍ പദ്ധതിയെ ഒരു വിപ്ലവമായി 
വിശേഷിപ്പിക്കാനാകും. പുതിയൊരു വികസനസര 
ണിയാണ്‌ ലോകത്തിന്‌ കാട്ടിക്കൊടുത്തത്‌. മത്സ്യമേ 
ഖലയില്‍ അന്നുവരെ ദര്‍ശിക്കാന്‍ കഴിയാത്ത പൂതി 
യൊരു മാറ്റത്തിനാണ്‌ പദ്ധതി തുടക്കമിട്ടത്‌. 

പദ്ധതി പ്രദേശത്തെ ജനങ്ങള്‍ക്ക്‌ കുടിവെള്ളം 
എത്തിക്കാനുള്ള നോര്‍വേ സംഘത്തിന്റെ ഭഗീരഥപ്ര 
യത്നമാണ്‌ ശാസ്താംകോട്ട ശുദ്ധജലവിതരണ പദ്ധതി 
ക്ക്‌ തുടക്കം കുറിച്ചത്‌. സമുദ്രനിരപ്പില്‍ ശാസ്താംകോട്ട 
തടാകത്തിന്‌ സമീപത്തായി സംഭരണിയും പമ്പിംഗ്‌ 
സ്റ്റേഷനും ശുദ്ധീകരണ പ്ലാന്റും നിര്‍മ്മിച്ചു, മിനിട്ടില്‍ 
3400 ഗ്യാലണ്‍ വെള്ളമാണ്‌ പമ്പ്‌ ചെയ്തത്‌. പമ്പുകളും 
ഡീസല്‍ ആള്‍ട്ടര്‍നേറ്ററും നോര്‍വേ നല്‍കി. ഇപ്പോഴും 
കൊല്ലം നഗരത്തിന്റെ ദാഹമടക്കുന്നത്‌ ഈ കുടിവെ 
ഒള പദ്ധതിയാണ്‌. 

ജലനിര്‍ഗമനത്തിനായുള്ള മെയിന്‍ പൈപ്പ്‌ 
ലൈനുകള്‍ വല്പ്പമുള്ളവയായതു കൊണ്ട്‌ അവ നോര്‍ 
വേയില്‍ നിന്ന്‌ എത്തിക്കുക പ്രായോഗികമല്ലായിരു 
നനു. ഈ പ്രശ്മം പരിഹരിക്കുന്നതിന്‌ ഒരു പൈപ്പ്‌ നിര്‍ 
മ്മാണ ഫാക്റി കൂടി സ്ഥാപിക്കാനുള്ള ദൌത്യം നോര്‍ 
വീജിയന്‍ ഫാനണ്ടേഷന്‍ ഏറ്റെടുത്തു. അങ്ങിനെയാണ്‌ 
ചവറ പ്രിമോ പൈപ്പ്‌ ഫാക്ടറി ഉദയമെടുത്തത്‌. ഇന്‍ 
ഡോ- നോര്‍വീജിയന്‍ പ്രോജക്ല്‌ വിവിധോദ്ദേശ 
പദ്ധതിയായിരുന്നില്ലെങ്കിലും പിന്നോക്കാവസ്ഥയിലു 
ള്ള ജനങ്ങളുടെ ആരോഗ്യ-ശുചീകരണ പ്രോജക്സകള്‍ 
കൂടി അവര്‍ ഉള്‍ക്കൊള്ളിച്ചു. ആദ്യപടി ആരോഗ്യ സര്‍ 
വേയായിരുന്നു. 1953 ല്‍ പുത്തന്‍ തുറയിലെ ഒരു വാട 
കക്കെട്ടിടത്തില്‍ സ്ത്രീകള്‍ക്കും കുട്ടികള്‍ക്കുമായി ക്ലിനി 
ക്‌ ആരംഭിച്ചു. തുടര്‍ന്ന്‌ ശക്തികുളങ്ങരയില്‍ ഒരു താല്‍ 
ക്കാലിക ആരോഗ്യ കേന്ദ്രം കൂടി തുറന്നു. പുത്തന്‍തുറ 
യില്‍ ആശുപത്രി നിര്‍മ്മാണം തുടങ്ങിയത്‌ 1955ലാ 
ണ്‌. ആറ്‌ മാസത്തിനുള്ളില്‍ നിര്‍മ്മാണം പൂര്‍ത്തിയാ 
ക്കി ജനങ്ങള്‍ക്കായി തുറന്നു കൊടുത്തു. പില്‍ക്കാല 
ത്ത്‌ ഫഹണ്ടേഷന്‍ ആശുപത്രി എന്ന പേരില്‍ അറിയ 
പ്പെട്ട ഈ കേന്ദ്രം തീരമേഖലയുടെ ആരോഗ്യ സംര 
ക്ഷണത്തില്‍ വഹിച്ച പങ്ക്‌ നിസ്തൂലമാണ്‌. 

അതുവരെ ചെറുവള്ളങ്ങളില്‍ പോയി ചൂണ്ടയിട്ടും 
വലയിട്ടും അന്നന്നത്തെ ഉപജീവനമാര്‍ഗം തേടിയവര്‍ 
യന്ത്രവല്‍കൃത ബോട്ടുകളില്‍ ആഴിയുടെ വിശാലമായ 
ഓളപ്പരപ്പില്‍ സഞ്ചരിച്ച്‌ മത്സ്യം പിടിച്ച്‌, അവയെ ശീ 
തീകരണികളിലാക്കി തിരികെ തുറമുഖത്ത്‌ എത്തിക്കു 
ന്ന കാഴ്ച ആവേശം നിറയ്ക്കന്നതായിരുന്നു. വിദേശരാ 
ജ്യങ്ങളിലേക്ക്‌ മത്സ്യം കയറ്റി അയച്ച്‌ വിദേശനാ 
ണ്യം നേടുന്നതിലേക്ക്‌ പാവപ്പെട്ട മത്സ്യത്തൊഴിലാ 
ളികളെ കൈപിടിച്ച്‌ ആനയിച്ചത്‌ വിരലിലെണ്ണാവു 
ന്ന ഒരു സംഘം സാങ്കേതികവിദഗ്ധരായിരുന്നു. 
അവര്‍ ഇവിടെ എത്തിയത്‌ സാമ്മാജ്യത്വ മോഹങ്ങളു 
മായല്ല. ലോകത്തെങ്ങുമുള്ള, അദ്ധ്വാനിക്കുന്ന ജനവി 
ഭാഗങ്ങളുടെ നില മെച്ചപ്പെടണമെന്ന ഒറ്റ ചിന്താഗതി 
യേ അവര്‍ക്കുണ്ടായിരുന്നുള്ള. 50കളില്‍ ആരംഭിച്ച 
ആ സാമൂഹ്യവിപ്പവത്തിന്റെ ഫലമായാണ്‌ ആഗോള 
വല്‍ക്കരണത്തിന്റേതായ ഇ ഈ കാ ധി പി 
വല്‍കൃത മത്സ്യബന്ധനവും മത്സ്യ റ 
ന 












